Kerala Gazette No. 16 dated 16th April 2019. 
PART III 


COMMISSIONERATE OF LAND REVENUE 

LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 
കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ : എ . അലക്സാണ്ടർ ഐ . എ .എസ്.) 


നമ്പർ എഫ് - 22145 / 2019. 


2019 മാർച്ച് 1. 


വിഷയം:- - ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന. (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷൻ 28എ (Fixation of fair value of land) ചട്ടം 3(7), ചട്ടം (4). 

(2) കൊല്ലം താലൂക്കിൽ കിഴക്കേകല്ലട വില്ലേജിൽ കുണ്ടറ റൂറൽ ഹൗസിൽ കോ -ഓപ്പറേറ്റീവ് സൊസൈറ്റി 

ലിമിറ്റഡ് സമർപ്പിച്ച അപേക്ഷ . 
(3) കൊല്ലം തഹശീൽദാരുടെ 19 -10 - 2018, 13 -2 - 2019 എന്നീ തീയതികളിലെ ബി18 -25738 / 17 -ാം നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ , താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്ട് സെക്ഷൻ 28എ പ്രകാരം 2010- ലെ ന്യായവിലയായ - 12,000 ടി വസ്തുവിന് നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


S . 
No . 


Block 
No. 


Re- Survey 

No. 


Sub 
Division 

No. 


Local 
Body 


Taluk 


Village 


Fair Value 
per Are 


Classification 


- 1 


7 


350 


17 


കുണ്ടറ 


കൊല്ലം 


കിഴക്കേകല്ലട് 


12,750 


Residential 
Plot without 

vehicular 
road access 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 
സബ് കളക്ടർ. 


PATHANAMTHITTA DISTRICT 
പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ : പി. ബി. നൂഹ് ഐ . എ . എസ്.) 


പ 


கலை 


( 1) 


നമ്പർ സി .11 - 153041/ 2017 . 


2019 മാർച്ച് 1. 


വിഷയം: - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം - കോഴഞ്ചേരി താലൂക്കിൽ ഓമല്ലൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 26- ൽ 

റീ സർവ്വ നമ്പർ 71/8-1- ൽപ്പെട്ട 28.42 ആർ ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു. 


സൂചന: - (1) ഓമല്ലൂർ വില്ലേജിൽ, പൈവള്ളിഭാഗം മുറിയിൽ, അടിയത്ത് തെക്കേതിൽ വീട്ടിൽ ശ്രീമതി എലിസബത്ത് 

സമർപ്പിച്ച അപേക്ഷ . 
(2 ) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 16- 12 - 2017 - ലെ സി3 - 8363 / 2017 -ാം നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ ഓമല്ലൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 26 - ൽ റീസർവെ 
നമ്പർ 71/ 8 - 1- ൽപ്പെട്ട ഭൂമി ന്യായവില രജിസ്റ്ററിൽ സർക്കാർ ഭൂമി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായ വില നിശ്ചയിച്ചത് 
പുനർനിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീമതി എലിസബത്ത് സമർപ്പിച്ച അപേക്ഷയിൻമേൽ അടൂർ 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


Gaz . No. 16 /2019 /DTP CLR - Fair Value ( Supplement). 


253 


അപേക്ഷാസ്ഥലം ഓമല്ലൂർ വില്ലേജിൽ 9319 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകയുടെ പേരിലുള്ളതാണെന്നും, 
ടി വസ്തുവിന് ആർ ഒന്നിന് - 1,00, 000 ( ഒരു ലക്ഷം) ന്യായവില നിർണ്ണയിച്ച് “ Garden land with Vehicular Panchayath 
road access ”എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് സൂചന (2 ) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനം തിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ ഓമല്ലൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 26 - ൽ റീസർവ്വ 
നമ്പർ 71/ 84 - ൽപ്പെട്ട 28.42 ആർ ഭൂമി “ Garden land with Vehicular Panchayath road access ” എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി 
ആർ ഒന്നിന് - 1,00, 000 ( ഒരു ലക്ഷം) ആയി ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു. 


- സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188/ 2014 / റ്റി. ഡി. തീയതി 14 - 11- 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധന കൂടി 
ഇതിനു പുറമേ കണ ക്കാ ക്കു ന്ന താണ്. 31 - 3 - 2018 - ലെ ജി . ഒ . ( പി ) 43 / 2018 / റ്റി . ഡി . നമ്പർ ഉത്ത രവ് പ്രകാരം 
നിലവിലുള്ള ന്യായവിലയിൽ 10 % വർദ്ധന കൂടി ഇതിനോടൊപ്പം കണക്കാക്കുന്നതാണ്. 


FORM C 


NOTIFICATION 


No. C11- 153041 /2017. 

1st March 2019 . 
Whereas, it is expedient to publish a notification showing revised Fair Value of Land as required under Section 28A 
of the Kerala Stamp Act, 1959, read with sub -rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 , 
the fair value of land in Re-survey No. 71/8 - 1, Block No. 26 , Omalloor Village, Kozhenchery Taluk , Pathanamthitta District 
is hereby fixed finally as shown in schedule hereto : 

SCHEDULE 
District Pathanamthitta . 


Taluk - Kozhenchery. 


Village — Omalloor. 


Sy. 
No. 


Re - Sy. 
Block 


Re- Sy. 
No. 


Sub Div. 

No. 


Panchayath / 
Municipality 


Ward 
No. 


Classification 

by use 


Fair Value 
already fixed 


Revised Fair 
Value per Are 


.. 


26 


71 


8-1 


Panchayath 


.. 


Re. 1 


1, 00, 000 


Garden Land 
with Vehicular 

Panchayath 
road access 


നമ്പർ സി11 - 153713 / 2018 . 


2019 മാർച്ച് 1. 


വിഷയം : - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം - കോഴഞ്ചേരി താലൂക്കിൽ നാരങ്ങാനം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 15 - ൽ 

- റീ സർവ്വ നമ്പർ 191 /6-1, 191/6-2, 191 /6- 3- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന. (1) നാരങ്ങാനം വില്ലേജിൽ ഇടശ്ശേരിയത്ത് തടത്തേൽ വീട്ടിൽ ശ്രീ . റ്റി. റ്റി. സ്കറിയ സമർപ്പിച്ച അപേക്ഷ . 

(2 ) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 3- 1- 2018 - ലെ സി3 - 9279/ 17 -ാം നമ്പർ റിപ്പോർട്ട്. 
പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ നാരങ്ങാനം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 15 - ൽ റീസർവെ നമ്പർ 
191/ 6-1, 191/ 6-2, 191 /6- 3- ൽപ്പെട്ട ഭൂമി ന്യായവില രജിസ്റ്ററിൽ സർക്കാർ ഭൂമി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് 
പുനർനിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീ . റ്റി. റ്റി. സ്കറിയ നൽകിയ അപേക്ഷയിൽ അടൂർ റവന്യൂ 
ഡിവിഷണൽ ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 

അപേക്ഷാസ്ഥലം നാര ങ്ങാനം വില്ലേ ജിൽ 5755 -ാം നമ്പർ തണ്ട പേര് പ്രകാരം ശീ . റ്റി . റ്റി . സ് റിയ 
പേരിലാണെന്നും ടി വസ്തുവിന് ആർ ഒന്നിന് - 12,000 ന്യായവില നിശ്ചയിച്ച് “Residential plot without road access 
എന്ന വിഭാ ഗ ത്തിൽ ഉൾപ്പെടു ത്താ മെന്ന് സൂചന ( 2 ) പ്രകാരം അടൂർ റവന്യൂ ഡിവി ഷ ണൽ ഓഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. 


254 


ഉത്തരവ് 
പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ നാരങ്ങാനം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 15 - ൽ റീസർവെ നമ്പർ 
191/6-1- ൽപ്പെട്ട 12.55 ആർ ഭൂമി, റീസർവെ നമ്പർ 191/6-2- ൽപ്പെട്ട 08.50 ആർ ഭൂമി, റീസർവെ നമ്പർ 191/ 6-3- ൽപ്പെട്ട 01.21 ആർ ഭൂമി 
എന്നിവയ്ക്ക് "Residential plot without road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 12,000 ആയി ന്യായവില 
പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


- സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188/ 2014 / റ്റി . ഡി. തീയതി 14- 11 -2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധന കൂടി 
ഇതിനു പുറമേ കണക്കാക്കുന്നതിന് ഉത്തരവായിട്ടുണ്ട്. 31-3- 2018 - ലെ ജി. ഒ. ( പി ) 43/2018/ റ്റി. ഡി. നമ്പർ ഉത്തരവ് പ്രകാരം 
നിലവിലുള്ള ന്യായവിലയിൽ 10 % വർദ്ധന കൂടി ഇതിനോടൊപ്പം കണക്കാക്കുന്നതാണ്. 


FORM C 


NOTIFICATION 


No. C11 -153713 / 2018. 


1st March 2019. 


Whereas, it is expedient to publish a notification showing revised Fair Value of Land as required under Section 28A 
of the Kerala Stamp Act , 1959, read with sub -rule (8 ) of Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules , 1995 , the fair value of land in Re- survey No . 191/6 -1 , 191/6 -2 , 191/6 -3, Block No. 15 , Naranganam Village , 
Kozhenchery Taluk , Pathanamthitta District is hereby fixed finally as shown in schedule hereto : 


SCHEDULE 
District Pathanamthitta. 


Taluk - Kozhencherry . 


Village - Naranganam . 


Sy. 
No . 


Re -Sy. 
Block 


Re- Sy. 
No. 


Sub Div. 

No . 


Panchayath / 
Municipality 


Ward 
No . 


Classification 

by use 


Fair Value 
already fixed 


Revised Fair 
Value per Are 


.. 


15 


Panchayath 


Re. 1 


12 , 000 


191 
- 191 
| 191 


6 - 1 
6- 2 
-3 


| Residential plot 

without 
road access 


( 3 ) 


നമ്പർ സി .11 - 160640 / 2018. 


2019 മാർച്ച് 1. 


വിഷയം : - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം - കോഴഞ്ചേരി താലൂക്കിൽ ആറന്മുള വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 3 - ൽ 

- റീ സർവ്വ നമ്പർ 397/ 10 - ൽപ്പെട്ട 22.25 ആർ ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 
സൂചന:- (1) ആറന്മുള വില്ലേജിൽ, മാവുനിൽക്കുന്നതിൽ വീട്ടിൽ ശ്രീ . ജോൺ സമർപ്പിച്ച അപേക്ഷ . 

( 2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 19 - 2- 2018 - ലെ സി3 -326 / 2018 -ാം നമ്പർ റിപ്പോർട്ട്. 
പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ ആറന്മുള വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 3 - ൽ റീസർവെ നമ്പർ 397/10- ൽ 
പ്പെട്ട ഭൂമി ന്യായവില രജിസ്റ്ററിൽ നിലം എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് 
കാണിച്ചു കൊണ്ട് സൂചന ( 1 ) പ്രകാരം ശ്രീ . ജോൺ സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ അടൂർ റവന്യൂ ഡിവി ഷ ണൽ 
ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 

-- അപേക്ഷാസ്ഥലം ആറന്മുള വില്ലേജിൽ 2675 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം ശ്രീ . ജോൺ- ന്റെ കൈവശത്തിലാണെന്നും, 
ടി വസ്ത വിന് ആർ ഒന്നിന് - 60,000 ( അറുപതിനായിരം) ന്യായവില നിർണ്ണയിച്ച് ""Residential Plot with Panchayath 
road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് സൂചന ( 2 ) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


ാ 


പത്ത നം തിട്ട ജില്ലയിൽ കോഴ ഞ്ചേരി താലൂക്കിൽ ആറന്മുള വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 3 - ൽ റീസർവെ 
നമ്പർ 397 /10- ൽപ്പെട്ട ഭൂമി ""Residential Plot with Panchayath road access ” എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് 
- 60,000 ( അറുപതിനായിരം) ആയി ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു. 


255 


- സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 /2014/ റ്റി . ഡി. തീയതി 14 - 11 - 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധന കൂടി 
ഇതിനു പുറമേ കണക്കാക്കുന്നതിന് ഉത്തരവായിട്ടുണ്ട്. 31- 3 - 2018 - ലെ ജി . ഒ. ( പി ) 43 / 2018 / റ്റി. ഡി . നമ്പർ ഉത്തരവ് പ്രകാരം 
നിലവിലുള്ള ന്യായവിലയിൽ 10 % വർദ്ധന കൂടി ഇതിനോടൊപ്പം കണക്കാക്കുന്നതാണ്. 


FORM " C 


NOTIFICATION 


No. C11 -160640/ 2018 . 

1st March 2019 . 
Whereas, it is expedient to publish a notification showing revised Fair Value of Land as required under Section 28A 
of the Kerala Stamp Act, 1959, read with sub -rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 , 
the fair value of land in Re-survey No. 397 / 10 , Block No. 3, Aranmula Village, Kozhenchery Taluk , Pathanamthitta 
District is hereby fixed finally as shown in schedule hereto : 


EDULE 


District Pathanamthitta. 


Taluk - Kozhencherry. 


Village — Aranmula . 


Sy. 
No. 


Re - Sy. 
Block 


Re- Sy. 
No . 


Sub Div. 

No . 


Panchayath / 
Municipality 


Ward 
No. 


Classification 

by use 


Fair Value 
already fixed 


Revised Fair 
Value per Are 


.. 


03 


397 


10 


Panchayath 


1 .000 


60 ,000 


Residential 

Plot with 
Panchayath 
road access 


നമ്പർ സി. 11- 173872 / 2018 . 


2019 മാർച്ച് 1. 


വിഷയം: - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം- കോന്നി താലൂക്കിൽ വി. കോട്ടയം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 32- ൽ 

റീ സർവ്വ നമ്പർ 41/ 6- ൽപ്പെട്ട 15 ആർ ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു. 


സൂചന : - (1) കോന്നി താലൂക്കിൽ മാങ്ങാരം മുറിയിൽ തെക്കേ തിൽ വീട്ടിൽ ശ്രീ . വർഗ്ഗീസ് 

സമർപ്പിച്ച അപേക്ഷ . 
- ( 2 ) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 6 - 6 - 2018 - ലെ സി3 - 8856 / 2017 -ാം നമ്പർ റിപ്പോർട്ട്. 


പത്ത നം തിട്ട ജില്ല യിൽ കോന്നി താലൂക്കിൽ വി . കോട്ടയം വില്ലേ ജിൽ ബ്ലോക്ക് നമ്പർ 32 - ൽ റീസർവ്വ 
നമ്പർ 41/ 6 - ൽപ്പെട്ട ഭൂമി ന്യായവില രജിസ്റ്ററിൽ സർക്കാർ ഭൂമി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായ വില നിശ്ചയിച്ചത് 
പുനർനിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീ. വർഗ്ഗീസ് സമർപ്പിച്ച അപേക്ഷയിൻമേൽ അടൂർ റവന്യൂ 
ഡിവിഷണൽ ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 

അപേക്ഷാസ്ഥലം വി. കോട്ടയം വില്ലേജിൽ 3964 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകന്റെ പേരിലുള്ളതാണെന്നും, 
ടി വസ്തു വിന് ആർ ഒന്നിന് - 10,000 ( പതിനായിരം) ന്യായവില നിശ്ചയിച്ച് “ Garden land without road access എന്ന 
വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് സൂചന ( 2) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്ത നം തിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ വി . കോട്ടയം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 32 - ൽ റീസർവ്വ 
നമ്പർ 41/ 6- ൽപ്പെട്ട 15 ആർ ഭൂമി “ Garden land without road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 10,000 
( പതിനായിരം ) ആയി ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു. 


- സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188/ 2014 / റ്റി . ഡി. തീയതി 14 - 11 -2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധന കൂടി 
ഇതിനു പുറമേ കണക്കാക്കുന്നതിന് ഉത്തരവായിട്ടുണ്ട്. 31- 3-2018 - ലെ ജി. ഒ. ( പി ) 43 /2018/ റ്റി . ഡി . നമ്പർ ഉത്തരവ് പ്രകാരം 
നിലവിലുള്ള ന്യായവിലയിൽ 10 % വർദ്ധന കൂടി ഇതിനോടൊപ്പം കണക്കാക്കുന്നതാണ്. 


256 


FORM " C 


NOTIFICATION 


No. C11- 173872/2018. 

1st March 2019. 
Whereas, it is expedient to publish a notification showing revised Fair Value of Land as required under Section 28A 
of the Kerala Stamp Act, 1959 , read with sub -rule (8 ) of Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules, 1995 , the fair value of land in Re Survey No. 41/6 , Block No. 32 , V . Kottayam Village, Konni Taluk of the 
Pathanamthitta District is hereby fixed finally as shown in schedule hereto : 

SCHEDULE 

District - Pathanamthitta. 
Taluk - Konni. 

Village — V. Kottayam . 


t P. 


Sy. 
- No. 


Re- Sy. 
Block 


Re - Sy. 
No . 


Sub Div. 

No . 


Panchayath / 
Municipality 


Ward 
No. 


Classification 

by use 


Fair Value 
already fixed 


Revised Fair 
Value per Are 


Panchayath 


| Re . 1 


10 ,000 


Garden Land 

without 
road access 


( 5 ) 


നമ്പർ സി . 11 - 196766 / 2019 . 


2019 മാർച്ച് 1. 


വിഷയം : - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം കോഴഞ്ചേരി താലൂക്കിൽ ഓമല്ലൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 25- ൽ 

റീ സർവ്വ നമ്പർ 214/5 - ൽപ്പെട്ട 8. 14 ആർ ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന:- (1) ഓമല്ലൂർ പന്ന്യാലി മുറിയിൽ പ്ലാംകൂട്ടത്തിൽ വീട്ടിൽ ശ്രീ . രാജേന്ദ്രൻ നായർ സമർപ്പിച്ച അപേക്ഷ . 

( 2 ) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 1- 1- 2019 - ലെ സി3 - 8136/ 2018 -ാം നമ്പർ റിപ്പോർട്ട്. 
പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ ഓമല്ലൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 25 - ൽ റീസർവെ നമ്പർ 214/ 5- ൽപ്പെട്ട 
ഭൂമി ന്യായവില രജിസ്റ്ററിൽ സർക്കാർ ഭൂമി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് 
കാണിച്ചുകൊണ്ട് സൂചന ( 1) പ്രകാരം ശ്രീ . രാജേന്ദ്രൻ നായർ സമർപ്പിച്ച അപേക്ഷയിൻമേൽ അടൂർ റവന്യൂ ഡിവിഷണൽ 
ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


-- അപേക്ഷാസ്ഥലം ഓമല്ലൂർ വില്ലേജിൽ 7394 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം ശ്രീ . രാജേന്ദ്രൻ നായരുടെ പേരിലുള്ളതാണെന്നും, 
ടി വസ്തുവിന് ആർ ഒന്നിന് - 1,00,000 ( ഒരു ലക്ഷം) ന്യായവില നിശ്ചയിച്ച് "" Garden land with panchayath road access ”എന്ന 
വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് സൂചന ( 2) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 

- ഉത്തരവ് 
പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ ഓമല്ലൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 25 - ൽ റീസർവെ നമ്പർ 214/ 5- ൽപ്പെട്ട 
8. 14 ആർ ഭൂമി “ Garden land with panchayath road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 1,00 ,000 
( ഒരു ലക്ഷം) ആയി ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188/2014/ റ്റി . ഡി. തീയതി 14- 11 -2014 പ്രകാരം 2010- ലെ ന്യായവിലയുടെ 50 % വർദ്ധന കൂടി 
ഇതിനു പുറമേ കണക്കാക്കുന്നതിന് ഉത്തരവായിട്ടുണ്ട്. 31- 3- 2018 - ലെ ജി . ഒ. ( പി ) 43 /2018 / റ്റി. ഡി. നമ്പർ ഉത്തരവ് പ്രകാരം 
നിലവിലുള്ള ന്യായവിലയിൽ 10 % വർദ്ധന കൂടി ഇതിനോടൊപ്പം കണക്കാക്കുന്നതാണ്. 


FORM " C 


NOTIFICATION 


No. C11-196766 /2019. 

| 1st March 2019 . 
Whereas, it is expedient to publish a notification showing revised Fair Value of Land as required under Section 28A 
of the Kerala Stamp Act, 1959, read with sub - rule (8 ) of Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules, 1995 , the fair value of land in Re Survey No. 214/5, Block No . 25, Omalloor Village , Kozhencherry Taluk of the 
Pathanamthitta District is hereby fixed finally as shown in schedule hereto : 


Gaz .No. 16 /2019/DTP CLR- Fair Value (Supplement). 


257 


SCHEDULE 
District - Pathanamthitta . 


Taluk - Kozhencherry. 


Village Omalloor. 


Sy. 
No. 


Re- Sy . 
Block 


Re -Sy. 
No. 


Sub Div. 

No. 


Panchayath / 
Municipality 


Ward 
No. 


Classification 

by use 


Fair Value 
already fixed 


Revised Fair 
Value per Are 


. 


25 


214 


5 


Panchayath 


- Re. 1 


1, 00 ,000 


Garden Land 
with Panchayath 

road access 


( 6 ) 


നമ്പർ സി . 11 - 197022 / 2019 . 


2019 മാർച്ച് 1. 


വിഷയം : - ഭൂമിയുടെ ന്യായ വില പുനർനിർണ്ണയം - കോഴഞ്ചേരി താലൂക്കിൽ പത്തനം തിട്ട വില്ലേജിൽ സർവ്വ 

നമ്പർ 125/ 1A8- ൽപെട്ട 46. 66 ആർ ഭൂമി, 125 / 1A58 - ൽപ്പെട്ട 01.62 ആർ ഭൂമി എന്നിവയുടെ ന്യായ വില 
പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന: - ( 1) കോന്നി താലൂക്കിൽ മെലപ വില്ലേജിൽ മെലപ് മുറിയിൽ കൊച്ചു ഴത്തിൽ വീട്ടിൽ ശ്രീ . മൈക്കിൾ 

സമർപ്പിച്ച അപേക്ഷ . 
(2 ) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 11- 1-2019 - ലെ സി3 -33 /2019 -ാം നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ പത്തനംതിട്ട വില്ലേജിൽ സർവെ നമ്പർ 125 / 1A8, 125 / 1A58 - ൽപ്പെട്ട ഭൂമി 
ന്യായവില രജിസ്റ്ററിൽ സർക്കാർ ഭൂമി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് 
കാണിച്ചു കൊണ്ട് സൂചന (1) പ്രകാരം ശ്രീ . മൈക്കിൾ സമർപ്പിച്ച അപേക്ഷ യിൻമേൽ അടൂർ റവന്യൂ ഡിവി ഷ ണൽ 
ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


-- അപേക്ഷാസ്ഥലം പത്തനംതിട്ട വില്ലേജിൽ 35752 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം അപേക്ഷകന്റെ കൈവശത്തിലാണെന്നും, 
ടി വസ്തുവിന് ആർ ഒന്നിന് - 50,000 ( അമ്പതിനായിരം) ന്യായവില നിശ്ചയിച്ച് “Residential plot with road access എന്ന 
വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് സൂചന ( 2) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ പത്തനംതിട്ട വില്ലേജിൽ സർവ്വേ നമ്പർ 125/ 1A8, 125 /1A58- ൽപ്പെട്ട 46.66 ആർ, 
01.62 ആർ ഭൂമി " Residential plot with road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 50,000 (അമ്പതിനായിരം) 
ആയി ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


- സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188/ 2014 / റ്റി . ഡി . തീയതി 14 - 11 - 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധന കൂടി 
ഇതിനു പുറമേ കണക്കാക്കുന്നതിന് ഉത്തരവായിട്ടുണ്ട്. 31- 3- 2018 - ലെ ജി . ഒ. ( പി ) 43/ 2018 / റ്റി. ഡി . നമ്പർ ഉത്തരവ് പ്രകാരം 
നിലവിലുള്ള ന്യായവിലയിൽ 10 % വർദ്ധന കൂടി ഇതിനോടൊപ്പം കണക്കാക്കുന്നതാണ്. 


FORM " C 


NOTIFICATION 


No. C11-197022/2019 . 


1st March 2019. 


Whereas, it is expedient to publish a notification showing revised Fair Value of Land as required under Section 28A 
of the Kerala Stamp Act, 1959 , read with sub -rule (8 ) of Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) 
Rules, 1995 , the fair value of land in Survey Nos. 125/1A8, 125 /1A58, Pathanamthitta Village, Kozhencherry Taluk of the 
Pathanamthitta District is hereby fixed finally as shown in schedule hereto : 


258 


SCHEDULE 
District - Pathanamthitta . 


Taluk - Kozhencherry. 


Village Pathanamthitta . 


Sy . 
No. 


Re- Sy . 
Block 


Re-Sy. 
No. 


Sub Div. 

No. 


Panchayath / 
Municipality 


Ward 
No. 


Classification 

by use 


Fair Value 
already fixed 


R evised Fair 
Value per Are 


125 /1A8 


Municipality 


Re. 1 


50, 000 


Residential 

Plot with 
road access 


125/1A58 


നമ്പർ ഡി . സി . പി. റ്റി . എ .- 7004 / 2018/ സി11. 


2019 ജനുവരി 5, 


വിഷയം : - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം - കോഴഞ്ചേരി താലൂക്കിൽ നാരങ്ങാനം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 15 - ൽ 

റീ സർവെ നമ്പർ 308/ 1- ൽപ്പെട്ട 91.10 ആർ ഭൂമി, 308 / 1-2 - ൽപ്പെട്ട 83. 60 ആർ ഭൂമി എന്നിവയുടെ ന്യായവില 
പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു. 


സൂചന: - (1) പത്തനംതിട്ട വില്ലേജിൽ വെട്ടിപ്രം മുറിയിൽ സജന വീട്ടിൽ ശ്രീ . റ്റി. കെ . യൂനസ് കുട്ടി സമർപ്പിച്ച അപേക്ഷ . 

- (2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 24- 7- 2018- ലെ സി3- 5314 /18 -ാം നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ നാരങ്ങാനം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 15 - ൽ റീസർവെ നമ്പർ 
308 /1, 308 / 1-2 - ൽപ്പെട്ട ഭൂമി ന്യായവില രജിസ്റ്ററിൽ സർക്കാർ ഭൂമി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായ വില നിശ്ചയിച്ചത് 
പുനർനിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന ( 1) പ്രകാരം ശ്രീ. റ്റി. കെ . യൂനസ് കുട്ടി നൽകിയ അപേക്ഷയിൽ അടൂർ 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലം നാ ര ങ്ങാനം വില്ലേ ജിൽ 5791 -ാം നമ്പർ തണ്ട പേര് പ്രകാരം അപേക്ഷ കന്റെ 
കൈവശത്തിലും കരംതീരുവയിലും ഉടമസ്ഥതയിലും ഉള്ളതാണെന്നും, ടി വസ്തുവിന് ആർ ഒന്നിന് - 15,000 ( പതിനയ്യായിരം ) 
ന്യായവില നിശ്ചയിച്ച് “Residential plot with Panchayath road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് സൂചന (2) 
പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ നാരങ്ങാനം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 15- ൽ റീസർവ്വേ നമ്പർ 
308/ 1- ൽപ്പെട്ട 91.10 ആർ ഭൂമി, 308/ 1- 2- ൽപ്പെട്ട 83. 60 ആർ ഭൂമി " Residential plot with Panchayath road access എന്ന 
വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 15,000 ( പതിനയ്യായിരം) ആയി ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


- സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 /2014 / റ്റി . ഡി . തീയതി 14 - 11 -2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധന കൂടി 
ഇതിനു പുറമേ കണ ക്കാ ക്കു ന്ന താണ്. 31 - 3 - 2018 - ലെ ജി . ഒ . ( പി ) 43 / 2018 റ്റി . ഡി . നമ്പർ ഉത്തരവ് പ്രകാരം 
നിലവിലുള്ള ന്യായവിലയിൽ 10 % വർദ്ധന കൂടി ഇതിനോടൊപ്പം കണക്കാക്കുന്നതാണ്. 


FORM C 


NOTIFICATION 


No. DCPTA/ 7004 /2018 / C11 . 


13th March 2019 . 


Whereas, it is expedient to publish a notification showing revised Fair Value of Land as required under Section 28A 
of the Kerala Stamp Act, 1959, read with sub - rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995, 
the fair value of land in Re-survey No . 308/1, 308/1- 2, Naranganam Village, Kozhencherry Taluk of the Pathanamthitta 
District is hereby fixed finally as shown in schedule hereto : 


259 


SCHEDULE 


District - - Pathanamthitta . 


Taluk - Kozhencherry. 


Village - Naranganam . 


Sy. 
No. 


Re- Sy. 
Block 


Re- Sy. 
No. 


Sub Div . 

No . 


Panchayath / 
Municipality 


Ward 
No . 


Classification 

by use 


Fair Value 
already fixed 


Revised Fair 
Value per Are 


. 


15 


308 


Panchayath 


Re . 1 


15,000 


1 
1-2 


Residential plot 
with Panchayath 

road access 


നമ്പർ ഡി. സി . പി . റ്റി . എ . - 6238 / 2018 / സി11. 


2019 മാർച്ച് 11. 


വിഷയം: - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം - മല്ലപ്പള്ളി താലൂക്കിൽ കല്ലൂപ്പാറ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 17 - ൽ 

റീ സർവ്വ നമ്പർ 438/ 3 - ൽപ്പെട്ട 07.40 ആർ ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന. (1) മല്ലപ്പള്ളി താലൂക്കിൽ, കല്ലൂപ്പാറ വില്ലേജിൽ, പൗവ്വത്തിൽ വീട്ടിൽ ശ്രീ. ഗീവർഗ്ഗീസ്, ശ്രീ. നൈനാൻ എന്നിവർ 

സമർപ്പിച്ച അപേക്ഷ . 
(2 ) തിരുവല്ല റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 18-6-2018 - ലെ എ2- 279 /18 -ാം നമ്പർ റിപ്പോർട്ട്. 


പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി താലൂക്കിൽ കല്ലൂപ്പാറ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 17 - ൽ റീസർവെ നമ്പർ 
438 /3- ൽപ്പെട്ട ഭൂമി ന്യായവില രജിസ്റ്ററിൽ സർക്കാർ ഭൂമി എന്ന് തെറ്റായി രേഖപ്പെടുത്തി ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയി 
ക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീ. ഗീവർഗ്ഗീസ്, ശ്രീ . നൈനാൻ എന്നിവർ നൽകിയ അപേക്ഷയിൽ തിരുവല്ല 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാസ്ഥലം കല്ലൂപ്പാറ വില്ലേജിൽ 3116 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം പൗവ്വത്തിൽ ശ്രീ . വർഗ്ഗീസ് നൈനാൻ 
പേരിലുള്ളതാണെന്നും ടി വസ്തുവിന് ആർ ഒന്നിന് - 45, 000 (നാൽപ്പത്തായ്യായിരം ) ന്യായവില നിശ്ചയിച്ച് " Residential plot 
എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് സൂചന ( 2) പ്രകാരം തിരുവല്ല റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി താലൂക്കിൽ കല്ലൂപ്പാറ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 17 - ൽ റീസർവെ നമ്പർ 438/3- ൽപ്പെട്ട 
07 .40 ആർ ഭൂമി " Residential plot എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് - 45,000 ( നാല്പത്തയ്യായിരം) ആയി ന്യായവില 
പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


- സർക്കാർ ഉത്തരവ് ( പി) നമ്പർ 188/2014 / റ്റി. ഡി. തീയതി 14 - 11 -2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധന കൂടി 
ഇതിനു പുറമേ കണക്കാക്കുന്നതിന് ഉത്തരവായിട്ടുണ്ട്. 31-3- 2018- ലെ ജി. ഒ. ( പി) 43/ 2018/ റ്റി. ഡി. നമ്പർ ഉത്തരവ് പ്രകാരം 
നിലവിലുള്ള ന്യായവിലയിൽ 10 % വർദ്ധന കൂടി ഇതിനോടൊപ്പം കണക്കാക്കുന്നതാണ്. 


FORM C 


NOTIFICATION 


No. DCPTA/ 6238/2018 / C11 . 


11th March 2019 , 


Whereas, it is expedient to publish a notification showing revised Fair Value of Land as required under Section 28A 
of the Kerala Stamp Act, 1959, read with sub -rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995, 
the fair value of land in Re- survey No. 438 /3, Block No. 17, Kallooppara Village, Mallappally Taluk of the Pathanamthitta 
District is hereby fixed finally as shown in schedule hereto : 


260 


SCHEDULE 


District Pathanamthitta . 


Taluk - Mallappally . 


Village — Kallooppara . 


Sy. 
No. 


Re- Sy. 
Block 


Re- Sy. 
No. 


Sub Div. 

No. 


Panchayath / 
Municipality 


Ward 
No. 


Classification 

by use 


Fair Value 
already fixed 


Revised Fair 
Value per Are 


. 


17 


438 


3 


Panchayath 


. 


Residential plot 


1 


45,000 


Collectorate , 
Pathanamthitta . 


( Sd .) 
District Collector. 


ERNAKULAM DISTRICT 


FORM ‘ A ’ 
(See Rule 4 ) 


NOTIFICATION 


No. A9- 769/2019 /Kdis . 


19th February 2019 . 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28 (A ) of the Kerala Stamp 
Act, 1959, read with Rule 4 of the Kerala Stamp (Fixation of Fair Value Land ) Rules, 1995 ; 


Now , therefore it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number , in respect of the land situated in the Survey/ Re - survey numbers of the Village and Taluk mentioned against 
each , shall be as shown against it in Column ( 11) thereof: 


SCHEDULE 


District- Ernakulam . 


Taluk - Kothamangalam . 


Village — Keerampara . 


Sl. Sy. 
No. No. 


Sub 
Div. 
No. 


Re- Survey 

Block 


Re - Survey 

No. 


Name & 
No. of 
Ward 


Classi- Fair 
fication Value 
by use per Are 


Re -Survey Panchayath/ Name of 
Sub division Municipality/ Local Body / 
No . Corporation Panchayath / 

Municipality / 

Corporation 
(0 


(1) (2) 


(3) 


(4) 


(5) 


(9) 


(10 ) 


(11) 


1 


410 


11 


Panchayath 


Keerampara 10 Residential 1,00 ,000 
Keerampara plot with 

Panchayath 
road access 


Revenue Divisional Office , 
Muvattupuzha . 


( Sd .) 
Revenue Divisional Officer. 


Gaz .No. 16 /2019/DTP CLR- Fair Value ( Supplement). 


261 


10 
THRISSUR DISTRICT 

FORM ‘ A 
(See Rule 4 ) 


NOTIFICATIONS 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28 ( A ) of the Kerala Stamp 
Act, 1959, read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 ; 


Now , therefore it is hereby made known to the public that the fair value fixed for the land mentioned against each 
serial number, in respect of the land situated in the Survey/Re -survey numbers of the Village and Taluk mentioned against 
each , shall be as shown against it in Column ( 11) thereof: 


No. K . Dis. B5 -272/2018 . 


2nd March 2019 . 


SCHEDULE 


District - Thrissur. 


Taluk — Chalakkudy. 


Village - Kizhakke Chalakkudy. 


Sl. Sy. 
No. No 


Sub 
Div . 
No. 


Re - Survey 

Block 


Re -Survey 

No. 


Re -Survey Municipality / 
Sub division Panchayath / 

No . Corporation 


Name & 
No. of 
Ward 


Classi- Fair 
fication Value 
by use per Are 


Name of 
Local Body 
Mun ./ Pan ./ 

Corp. 

(8) 
Chalakkudy 


(9) 


(10) 


(11) 


(1) (2) 
1 698 


(3) 
5 


(4) 
. 


(5) 
. 


(0 
. 


(7) 
Municipality 


. 


Residential 
Plot with 6 ,00 ,000 
PWD 
Road 
access 


No . K . Dis . B5-4299 /2018 . 


8th March 2019 . 


SCHEDULE 


District - Thrissur. 


Taluk — Mukundapuram . 


Village - Edathirinji . 


SI. Sy. 
No. No 


Sub 
Div. 
No . 


Re -Survey 

Block 


Re-Survey 

No. 


Re-Survey Municipality / 
Sub division Panchayath 

No. Corporation 


Name & 
No. of 
Ward 


Classi- Fair 
fication Value 
by use per Are 


Name of 
Local Body 
Mun./Pan ./ 

Corp . 

(8) 
Padiyoor 


(1) (2) 
1 811 


(3) 
2 


(4) 
. 


(5) 
. 


(6 
. 


(7) 
Panchayath 


(9) 
2 


(10) 
Wetland 


( 11 ) 
5,000 


Revenue Divisional Office , 
Irinjalakuda. 


(Sd.) 
Revenue Divisional Officer. 


262 


